Government of Kerala 
| കേരള സർക്കാർ 

2007 


Reg . No. coel, mud 
KL TV (N / 12 /2006 -2008 


KERALA GAZETTE 

- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Tuesday 


Vol. LII 


Thiruvananthapuram , Tuesday 

തിരുവനന്തപുരം, ചൊവ്വ 


No . 


2007 sepsel17 


17th July 2007 
2007 Waoe 17 
26th Ashadha 1929 
1929 ans. 26 


No. 


29 


Joeljo 52 


നമ്പർ 


PART III 


Irrigation Department 


SHORT RE - TENDER NOTICE 
No, W4( C ) 1654/97 . 

18th June 2007 . 
The Superintending Engineer, Minor Irrigation 
Circle , Thiruvananthapuram on bchalf of the 
Governor of Kerala invited competitive tenders for 
the following work in sealed cover superscribing the 
name of work from the registered contractors of 
Irrigation and Kerala Public Works Department. 

Tender No. - 1 /SEMI/2007-08 . 
Name of work - Controlling flood in 

Thiruvananthapuram City - Improvements to 
the thodu between Pottakuzhy- Thekkummoodu 
Road and Pottakuzhy-Gowreesapattom Road 
in Thiruvananthapuram Corporation (Balance 
work ) . 
Estimate P . A . C . - Rs. 27,72,448 . 
EMD - Rs. 50 ,000 . 
Cost of tender documents - Rs. 1 ,000 + VAT. 
Last date and time of receipt of tenders 

27- 7 -2007 at 4p. m . 
Class of Eligible Contractor — B Class and above. 
Time of completion ofwork - 9 months. 
Name of division under which the work comes 
Minor Irrigation Division , Thiruvananthapuram . 

The firm period of the tender will be 4 ( four ) 
months from the date of receipt of tender , 


Tender documents and other particulars can be 
obtained from the office of the undersigned on all 
working days commencing from 23- 7 - 2007 upto 
4 p .m . on 25 - 7 - 2007. A preliminary agreement in the 
prescribed form in stamp paper worth Rs. 50 should 
also be executed and submitted along with the tender . 
Tenders received without preliminary agreement will 
be summarily rejected . According to the provision of 
the Kerala Construction Workers Welfare Fund Act 
8 ( 2 ) 1984, the contractor who is undertaking constru 
ction of work has to remit 1 % of the total cost of 
construction as contribution towards the Kerala 
Construction Workers Welfare Fund . 

The scaled tenders should reach the office of the 
undersigned by post/speed post on or before 4 p . m . on 
27 - 7 - 2007. Under any circumstances, the tenders 
received directly orby courier will not be accepted . 
The tenders will be opened at 4 . 30 p . m . on 
27- 7 -2007 by the undersigned or an authorised person 
in the presence of tenderers who are present at that 
time. The tenders will not received in person 
direct under any circumstances . If the tender 
date is declared to be a holiday , the tenders will be 
received on the next working day upto 4 p . m . and 
will be opened at 4 . 30 p . m . Earnest Money will 
not be accepted in the form of Indira Vikas Pathra . 
Labour Contract Societies should produce certificates 
from competent authority showing their class of 
registration , work in hand, financial limit of total 


KERALA GAZETTE 


[PART III 


works. They can take up a time and also Eligibility നിരതദ്രവ്യമായി ഇന്ദിരാ വികാസം പ്രതി സ്വീകരിക്കുന്ന 
certificate along with the tender documents. All the തല്ല . ജലവിഭവ വകുപ്പിലേയും പൊതുമരാമത്ത് വകു 
Conditions prevailing in respect of the tenders പ്പിലേയും ദർഘാസുകളെ സംബന്ധിക്കുന്ന മറാ 
in Kerala P . W . D . and as per the G . 0 . (P ) വ്യവസ്ഥകളും ഈ ദർഘാസിനും ബാധകമാണ്. 
No 84/ 97 / PW & T is applicable to the above work also . ലേബർ കോൺടാക്റ്റ് സൊസൈററികൾ ദർഘാസി 

നോടൊപ്പം അവരുടെ യോഗ്യത, കൈവശമുള്ള പണികൾ , 
-- കേരള ഗവർണ്ണർക്കുവേണ്ടി ജലവിഭവ വകുപ്പ് 

അവർക്ക് എടുക്കാവുന്ന പണികളുടെ സാമ്പത്തിക 
ചെറുകിട ജ ല സ പ ന വ ക ഖ ലാ സുപ്രണ്ടി ഗ് 

- പരിധി മുതലായവ ഉൾക്കൊളളുന്ന സർട്ടിഫിക്കറ്റുകളും 
എഞ്ചിനീയർ , തിരുവനന്തപുരം ത 0 0 g പറയുന്ന 

ബന്ധപ്പെട്ട 0 0 0 0 1 ൻ റ് രജിസ്ട്രാറിൽനിന്നും 
( പ്രവത്തിക്ക് ജലവിഭവ വകുപ്പിലോ പൊതുമരാമത്ത് 

ലഭിച്ചത് ദർഘാസിനോടൊപ്പം ലഭിച്ചിരിക്കണം. 
വകുപ്പിലോ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നിർദ്ദിഷ 

ജി . ഒ . ( പി ) നമ്പർ 9497 പി . ഡബ്ലിയു . ആൻറ് ററി . 
യോഗ്യതയുള്ള കരാറുകാരിൽനിന്നും പ്രവൃത്തിയുടെ 

പ്രകാരമുളള നിബന്ധനകളെല്ലാം ഈ ദർഘാസിനും 
പേര് ആലേഖനം ചെയ്തിട്ടുളള മൽസരസ്വഭാവമുള് ബാധകമാണ്. 
ദർ ലാസുകൾ ക്ഷണിച്ചുകൊളളുന്നു . 

ദർഘാസ് നമ്പർ 1 എസ് ഇ , എം ഐ . (2007-08 Office of the Superintending 
പ്രവർത്തിയുടെ പേര് _ തിരുവനന്തപുരം നഗര Engineer, Minor Irrigation 
ത്തിലെ വെള്ളപ്പൊക്ക നിവാരണ പദ്ധതി Circle , 5th Floor , 
തിരുവനന്തപുരം കോർപ്പറേഷനിൽ പൊട്ടക്കുഴി-- Jalavijnana Bhavan , 
ഗൗരീശപട്ടം റോഡിനും പൊട്ടക്കുഴി- തേക്കുംമുട് A1n |balamukku, Kowtliar P . 0 ., 
റോഡിനും ഇടയ്ക്കുളള തോടിന്റെ പുനരുദ്ധാ Thiruvananthapuram - 3 , 

( Sl. ) 
ര ണ പണികൾ ( ബാക്കി പണികൾ ) . 

Phone No. - 0471 2433752 . 
അടങ്കൽ തുക- 27, 72,448 രൂപ, 
നിരത ഭവ്യം - 50,000 രൂപ . 
ദർഘാസ പ്രമാണത്തിന്റെ വില രൂപ , 000 + 

വാറം 
ദർഘാസം സ്വീകരിക്കുന്ന അവസാന തീയതിയും 

സമയവും 27- 7-2007, 4 മണി. 
കരാറുകാരുടെ വിഭാഗം ക്ലാസ് ബി യും അതിനു 
- മുകളിലും . 
പണി പൂർത്തീകരിക്കാനുളള കാലാവധി - 9 മാസം 
പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട ഡിവിഷൻ 

മൈനർ ഇറിഗേഷൻ ഡിവിഷൻ, തിരുവനന്തപുരം. 
ദർഘാസിന്റെ കാലാവധി അത് സ്വീകരിക്കുന്ന 
തീയതി മുതൽ 4 ( നാല്) മാസംവരെ ആയിരിക്കും. 

ദർഘാസ പ്രമാണങ്ങളും മാറ്റം വിശദവിവരങ്ങളും 
23- 7- 2007 മുതൽ 25- 7- 2007 വൈകുന്നേരം 4 മണിവരെ 
എല്ലാ പ്രവൃത്തിദിവസങ്ങളിലും താഴെ ഒപ്പുവച്ചിട്ടുളള 
ഉദ്യോഗസ്ഥൻറ കാര്യാലയത്തിൽ നിന്നും ലഭിക്കുന്ന 
താണ്. ദർഘാസുകളുടെകുടെ 50 (അൻപത് രൂപ 
യുടെ മുപ്പത്രത്തിൽ നിശ്ചിത രൂപത്തിലുള്ളതു 
പ്രകാരം തയ്യാറാക്കിയ ( പാഥമിക കരാർപത്രം സമർപ്പി 

ണ്ടതാണ്. പ്രാഥമിക കരാർപത്രം ഇല്ലാതെ സമർപ്പി 
ക്കുന്ന ദർഘാസുകൾ ഒരു കാരണവശാലും പരിഗണി 
ക്കുന്നതല്ല . 1999 - ലെ കേരള നിർമ്മാണത്തൊഴിലാളി 
ahാമനീധി നിയമത്തിലെ 8 ( 2) വകുപ്പ് അനുസരിച്ച് 
പ്രസ്തുത പണി എടുക്കുന്ന കരാറുകാരൻ നിർമ്മാണ 
പവതിയുടെ മൊത്തം ചെലവിന്റെ ഒരു ശതമാനം 
നിർമ്മാണത്തൊഴിലാളി ക്ഷേമനിധി ഫണ്ടിലേക്കു 
നൽകാൻ ബാധ്യസ്ഥനാണ്. 

- പൂരിപ്പിച്ച ദർഘാസുകൾ തപാൽ സ്പീഡ 
പോസ്റo മുഖം മാത്രം 27- 7 - 2007 വകുന്നരം 
4 മണിക്ക് മുമ്പായി താഴെ ഒപ്പുവച്ചിട്ടുളള 
ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽ എത്തിക്കേണ്ടതാണ് . 
ദർഘാസ് നമ്പരും ( പ്രവൃത്തിയുടെ പേരും രേഖപ്പെടു 
ത്തിയ മുവച്ച കവറിലായിരിക്കണം സമർപ്പി 
ക്കേണ്ടത്, ലഭിച്ച ദർഘാസുകൾ 27 -7 - 2007 വൈകുന്നരം 
4. 30 മണിക്കുതന്നെ സൂപ്രണ്ടിംഗ് എഞ്ചിനീയറോ 
അ0°ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥനോ 
അപ്പോൾ ഹാജരുളള കരാറുകാരുടെ സാന്നിധ്യത്തിൽ 
തുറക്കുന്നത്താണ്. ദർഘാസുകൾ യാതൊരു കാരണ 
വശാലും നേരിട്ട് സ്വീകരിക്കുന്നതല്ല . അന്നദിവസം 
അവധിയായാൽ തൊട്ടടുത്ത പ്രവർത്തി ദിവസം 
4 മണിവരെ ദർഘാസുകൾ സ്വീകരിക്കുന്നതും അന്ന 
ദിവസം വകുന്ന . 4. 30 - ന് തുറക്കുന്നതുമാണ്. 


